Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/ 634/2015 - 17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERN 


- 
കേര 


രള സർക്ക 


ാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 1 


നമ്പർ 


2018 മാർച്ച് 20 
20th March 2018 

1193 മീനം 6 
6th Meenam 1193 
1939 ഫാൽഗുനം 29 
29th Phalguna 1939 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Co-operative Department 


കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 

- ( ജനറൽ) - ടെ നടപടിക്രമം 

- ( ഹാജർ: ശ്രീ . എം . ബിനോയ് കുമാർ ) 
നമ്പർ എ . ഇ .എൽ. 3323 / 2004. 2017 ഡിസംബർ 29. 


വിഷയം: - സഹക ര ണ വകുപ്പ്- കെ . 19 5 വൈക്കം 

കൺസ മർ സഹ ക രണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടു 
വിക്കുന്നത് സംബന്ധിച്ച്. 


കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന 
കെ .195 വൈക്കം കൺസ്യൂമർ സഹകരണസംഘം പ്രവർത്തനങ്ങൾ 
നിലച്ചതിനെ തുടർന്ന് സൂചന ( 1) ഉത്തരവ് പ്രകാരം ലിക്വി 
ഡേഷനിലാണ്. ടി സംഘത്തിൽ 30 - 7 - 1979 - ൽ ലിക്വിഡേറ്റർ 
ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ നടത്തി 
വരുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സമാപ്തീകരണ 
നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നതിനാൽ 
ടി സംഘ ത്തിന്റെ രജി ട്രേ ഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് 
ലഭി ക്കു ന്ന തി നായി സൂചന ( 4 ) പ്രകാരം ലിക്വി ഡേറ്റർ 
തീരുമാനം എടുത്ത് സൂചന (3 ) പ്രകാരം അപേക്ഷ ഈ 
ആ ഫീസിൽ സമർപ്പിച്ചി രി ക്കു ന്നു . ടി സംഘ ത്തിന്റെ 
ലിക്വിഡേഷൻ സംബന്ധിച്ച് നാളിതുവരെയുള്ള നടപടികൾ 
താഴെ പറയും പ്രകാരമാണ്. 


സൂചന: - (1) കോട്ടയം സഹകരണ സംഘം ഡെപ്യൂട്ടി 

രജിസ്ട്രാറുടെ 9 - 7 - 1979 - ലെ ഡി / 2609 /79 
നമ്പർ ഉത്തരവ്. 


കോട്ടയം സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാറുടെ 27 - 8 - 2017 - ലെ AEL/ 3323/04 
നമ്പർ ഉത്തരവ്. 


( 3) വൈക്കം അസിസ്റ്റന്റ് രജി സ് ട്രാറുടെ 

30 - 11 -2017 - ലെ V /916 /17 നമ്പർ കത്ത് . 


- സൂചന (1) ഉത്തരവ് പ്രകാരം ലിക്വിഡേഷനിലായ ടി 
സംഘത്തിൽ 30 - 7 - 1979 - ൽ ലിക്വിഡേറ്റർ ചാർജ്ജടുത്തു . 
ക്രമപ്രകാരം ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും 
നാളിതുവരെ ക്ലെയിമുകൾ യാതൊന്നും ലഭ്യമായിട്ടുള്ളതല്ല . 
- സർക്കാർ കുടിശ്ശിക ഇനത്തിൽ അടച്ചുതീർക്കാനുണ്ടായിരുന്ന 
സർക്കാർ ഓഹരി സെയിൽ ടാക്സ്, ലിക്വിഡേഷൻ ചാർജ്ജ്, 
എന്നിവ അടച്ചുതീർത്തിട്ടുള്ളതാണ്. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത 
തീയ തി യിലെ ആസ്തി ബാധ്യ ത ക ളിൽ ഈടാക്കാൻ 
സാധിക്കാത്ത ആസ്തികൾ എഴുതിത്തള്ളിയും കൊടുത്തു 


(4) സംഘം ലിക്വിഡേറ്ററുടെ 30- 11 - 2017 - ലെ 

3 -ാം നമ്പർ തീരുമാനം. 


Gaz. No. 12/2018/DTP (Co-operative). 


287 


20th MARCH 2018] 


CO -OPERATIVE DEPARTMENT 


48 


ആകെ 


79335 .04 


ആകെ 


79335. 04 


നാളിതുവരെയുള്ള വരവ്- ചിലവ് കണക്കുകൾ 


തീർക്കാൻ സാധിക്കാത്ത ബാധ്യ ത കൾ കണ്ടു കെട്ടിയും 
സൂചന ( 2) പ്രകാരം ഉത്തരവ് നൽകിയിട്ടുള്ളതാണ്. തുടർന്ന് 
16 - 11 - 2017 - ൽ ലിക്വി ഡേ റ്റർ സംഘ ത്തിന്റെ അന്തിമ 

പൊതുയോഗം നടത്തി ബഹുമാനപ്പെട്ട സഹകരണസംഘം 
രജിസ്ട്രാറുടെ 15 - 9 - 2017 - ലെ AEL/ 55671/ 13 നമ്പർ ഉത്തരവ് 
പ്രകാരം ലിക്വിഡേറ്ററിന് 31- 12 -2017 വരെ കാലാവധിയുണ്ട്. 


വരവ് 


തുക - ചെലവ് 


തുക - 


ക്യാഷ് വരവ് 


4000 . 00 


4716 . 00 - ഗവ . ഷെയർ 

അടച്ചത് 
സെയിൽസ് ടാക്സ് 
അടച്ചത് 


716.00 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം 
താഴെ പറയും പ്രകാരമാണ്. 
ബാധ്യത 

തുക - ആസ്തി തുക - 


ആകെ 


4716. 00 ആ 


കെ 


4716 . 00 


ഇപ്പോഴത്തെ ബാക്കി പത്രം 
ആസ്തി തുക 
Nil 

Nil 


ബാധ്യത തുക 
Nil 

Nil 


120 . 18 


1324, 53 


സമാപ്തീകരണം സംബന്ധിച്ച നടപടികൾ പൂർത്തി 
യായതിനെ തുടർന്ന് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവ് ലഭിക്കുന്നതിനായി സൂചന (4 ) പ്രകാരം ലിക്വിഡേറ്റർ 
തീരുമാനമെടുത്ത് സൂചന (3) പ്രകാരം വൈക്കം അസിസ്റ്റന്റ് 
- രജി സ് ടാ റു ടെ ശുപാർശ സഹിതം അപേക്ഷ ഈ 
-- ആ ഫീസിൽ സമർപ്പിച്ചി രി ക്കു ന്നു . ടി സംഘ ത്തിന്റെ 
ലിക്വിഡേഷൻ സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതായി 
എനിക്ക് ബോധ്യമായതിനാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്ത്താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


0 . 28 


144 . 07 


32116 . 90 


38406. 54 


ഷെയർ അംഗങ്ങൾ 4985.00 DCB പഴയത് 

5 . 00 
ഷെയർ ഗവൺമെന്റ് 4000 . 00 DCB SB 

556 . 86 
റിസർവ്വ് ഫണ്ട് 1448. 80 DCB SB 2312 26.04 
നിക്ഷേപിച്ചത് 
റിസർവ് ഫണ്ട് 

282 .09 ഗവൺമെന്റ് 785 .00 
Uninvested 

സെക്യൂരിറ്റി 
ബിൽഡിംഗ് ഫണ്ട് 553. 63 പലവക ചെലവ് 
കോമൺഗുഡ്ഫണ്ട് 415.22 സ്റ്റോക്ക് വില 
പ്രൊഫഷണൽ 

1558 . 36 സെക്രട്ടറി 
എഡ്യൂക്കേഷൻ ഫണ്ട് 

അഡ്വാൻസ് 
കിട്ടാക്കടം കരുതൽ 459. 52 റെന്റ് അഡ്വാൻസ് 8.85 
കിട്ടാക്കടം കരുതൽ - 4220.85 സ്റ്റോക്ക് കുറവ് 5840.79 
ഡിപ്രീസിയേഷൻ 5500 . 07 പലവക 
ഫണ്ട് 

അഡ്വാൻസ് 
ഫർണിച്ചർ ക്യാപിറ്റൽ 2952. 00 സംഘത്തിന് 
റിസർവ് 

വരേണ്ട 

അഡ്വാൻസ് 
സ്റ്റോക്ക് കുറവ് 1965- 66 814.98 അറ്റനഷ്ടം 
സ്റ്റോക്ക് കുറവ് 1974- 75 1072.97 
ഗ്രാറ്റുവിറ്റി കരുതൽ 1241. 00 
വ്യാപാരനഷ്ടം കരുതൽ 94.11 
പർച്ചേസ് 
പ്രസ് 

2000. 00 
ഫ്ളക്ചുവേഷൻ ഫണ്ട് 
ഫർണിച്ചർ സബ്സിഡി 1500.00 

കൊടുക്കാനുള്ള പലിശ 1175.23 
എഡ്യൂക്കേഷൻ ഫണ്ട് 
പി . എഫ്. 

1924, 44 
സ്റ്റാഫ് സെക്യൂരിറ്റി 1540 . 00 
അൺപ്ലെയിംഡ് 

387 .76 
ഡിവിഡന്റ് 
സിൽബന്തി ചെലവ് 1200. 00 
വൗച്ചർ 

7116 . 64 
വീതിക്കാത്ത ലാഭം 1035.72 
സെയിൽ ടാക്സസ് 

715 . 91 
സംഘം കൊടുക്കാ 31111. 77 
നുള്ള അഡ്വാൻസ് 


-- കെ . 195 വൈക്കം കൺ സ മർ സഹ ക രണ് 
സംഘത്തിന്റെ രജി സ് ട്രേ ഷൻ കേരള സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും ടി സംഘത്തിന്റെ 
പേര് സംഘങ്ങളുടെ പട്ടിക യിൽ നിന്ന് നീക്കം ചെയ്ത 
കൊണ്ടും ഉത്ത ര വാ കു ന്നു . ലിക്വിഡേറ്റർ സംഘ ത്തിന്റെ 
ഫയലുകളും റിക്കാർഡുകളും ചട്ടം 70 - ൽ നിഷ്കർഷിക്കുന്ന 
പ്രകാരം 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം 
ഈ ആഫീസിന്റെ അനുമതിയോടെ മാത്രം നശിപ്പിക്കാവു 
ന്നതുമാണ്. 


24 . 19 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ) . 


കോട്ടയം. 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


4 . 78 


നമ്പർ ഒ - 1982 / 2017 / ആർ. ഡിസ്. 


2017 ഡിസംബർ 18 . 


| 19 69 - ലെ കേരള സഹ ക ര ണ സംഘം ആക്ട് 
( 1969 - ലെ 21 -ാം നമ്പർ ആക്ട് ) 7 -ാം വകു പ്പ നു സ രിച്ച് 
എന്നിൽ നിക്ഷിപ്ത മായ അ ധി കാരം വിനി യോ ഗിച്ച് 
സാക്ഷ്യപ്പെടുത്തുന്നതെന്തെന്നാൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ 
താലൂക്കിൽ ( ത പാ ലാ ഫീസ് മുള ങ്കു ന്ന ആ കാവ്) 
മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് വനിത സഹകരണ സംഘം 
ഇന്നേ ദിവസം പസ്തുത ആകട് അ നു സ രിച്ച് ക്ലിപ് ത 
ബാധ്യതയോടുകൂടിയ ഒരു സഹകരണ സംഘമായി രജിസ്റ്റർ 
ചെയ്യപ്പെട്ടിരിക്കുന്നു . പ്രസ്തുത വകുപ്പനുസരിച്ച് മേൽപ്പറഞ്ഞ 
സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


288 


20th MARCH 2018] 


CO -OPERATIVE DEPARTMENT 


-- തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘ ത്തിന്റെ നമ്പരും പേരും - ആർ. 1499 , 

മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് വനിത സഹകരണ 

സംഘം ക്ലിപ്തം. 
2. രജിസ്ട്രേഷൻ ചെയ്ത തീയതി- - 18 - 12 - 2017 . 


- 4. പവർ ത്തന പരിധി - തല പ്പിള്ളി താലൂക്കിലെ 

വടക്കാഞ്ചേരി നഗരസഭയും തെക്കുംകര, എരുമപ്പെട്ടി, 

- കടങ്ങോട്, വേലൂർ എന്നീ പഞ്ചായത്തുകളും. 
5. ബാധ്യത ക്ലിപ്തം. 


6. പ്രധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ക്ഷേമ ത്തിനും 

സാമൂഹ്യ പുരോഗതിക്കും. 


3. മേൽവിലാസം മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് വനിത 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ. 1499, 

പി. ഒ. മുളങ്കുന്നത്തുകാവ്, തൃശ്ശൂർ- 680 581. 
4. പ്രവർത്തന പരിധി - മുള കു ന്ന ആ കാവ് ഗ്രാമ 

പഞ്ചായത്ത് മുഴുവൻ 


7. അംഗീകൃത ഓഹരി മൂലധനം - 


" എ ക്ലാസ് 


- 250 x 30000 = 


- 75,00,000 


" ബി ക്ലാസ് - 1,000 x 2000 = 


- 20 ,00,000 


" സി ക്ലാസ് - 10 x 50000 = 


= 5,00, 000 


ആകെ 


S 1,0 


1,00 , 00 , 000 


5. ബാധ്യത ക്ലിപ്തം. 
6. പ്രധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ക്ഷേമ ത്തിനും 

-- സാമൂഹ്യ പുരോഗതിക്കും. 
| 7 . അംഗീകൃത ഓഹരി മൂലധനം 

" എ ക്ലാസ് - 250 X 10000 = - 25,00,000 
" ബി ക്ലാസ് - 100 x 20000 = - 20,00 ,000 
" സി ക്ലാസ് - 25 X 15000 = - 3,75,000 
" ഡി ക്ലാസ് - 100 x 10000 = ~ 10, 00,000 


8. സംഘത്തിന്റെ തരം സാമൂഹ്യക്ഷേമം റൂൾ 15 (12)(1) 
9. പര മാ വധി വാങ്ങാവുന്ന കടം - പിരിഞ്ഞു കിട്ടിയ 

- ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 

ആകെ തുകയുടെ നൂറ്റമ്പത് (150) ഇരട്ടിയായിരിക്കും. 
സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) 

- (ഒപ്പ്) 
ഓഫീസ്, തൃശ്ശൂർ. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


ആകെ 


- 58,75,000 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


8. സംഘത്തിന്റെ തരം - വനിത റൂൾ 15 (10 ) ( എ ) 
9. പര മാ വധി വാങ്ങാവുന്ന കടം - പിരിഞ്ഞു കിട്ടിയ 
- ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 

ആകെ തുകയുടെ നൂറ്റമ്പത് ( 150 ) ഇരട്ടിയായിരിക്കും. 
സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) 

( ഒപ്പ്) 
ഓഫീസ്, തൃശ്ശൂർ. 

ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


നമ്പർ ഒ - 6680 / 2017 / ആർ. ഡിസ്. 


2017 ഡിസംബർ 18. 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
നമ്പർ ഒ - 4500 / 2017 / ആർ. ഡിസ്. 2017 ഡിസംബർ 18. 

- 1969 - ലെ കേരള സഹ ക ര ണ സംഘം ആക്ട് 
(1969 - ലെ 21 -ാം നമ്പർ ആക്ട് ) 7 -ാം വകു പ്പ നു സ രിച്ച് 
എന്നിൽ നിക്ഷി പ് ത മായ അധികാരം വിനി യോ ഗിച്ച് 
സാക്ഷ്യപ്പെടുത്തുന്നതെന്തെന്നാൽ തൃശ്ശൂർ ജില്ലയിൽ തലപ്പിള്ളി 
താലൂക്കിൽ (തപാലാഫീസ് വടക്കാഞ്ചേരി), വടക്കാഞ്ചേരി 
പ്രവാസി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം ഇന്നേ 
ദിവസം പ്രസ്തുത ആക്ട് അനുസരിച്ച് ക്ലിപ്സ് ബാധ്യതയോടു 
കൂടിയ ഒരു സഹകരണ സംഘമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടി 
രിക്കുന്നു . ( പസ്തുത വകു പ്പ നു സ രിച്ച് മേൽപ്പറഞ്ഞ 
സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


19 69 - ലെ കേരള സഹ ക രണ സംഘം ആക്ട്ട് 
(1969 - ലെ 21 -ാം നമ്പർ ആക്ട്) 7 -ാം വകുപ്പനുസരിച്ച് എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന 
തെ ന്ത ന്നാൽ തൃശ്ശൂർ ജില്ല യിൽ ചാവക്കാട് 
താലൂക്കിൽ ( ത പാ ലാ ഫീസ് കഴിമ്പം), തീര ദേശ ക്ഷേമ 
സഹകരണ സംഘം ക്ലിപ്തം ഇന്നേ ദിവസം പ്രസ്തുത 
ആക്ട് അനുസരിച്ച് ക്ലിപ്ത ബാധ്യതയോടു കൂടിയ ഒരു 
സഹ ക രണ സംഘ മായി രജിസ്റ്റർ ചെയ്യപ്പെട്ടി രി ക്കുന്നു . 
പ്രസ്തുത വകു പ്പ നു സ രിച്ച് മേൽപ്പറഞ്ഞ സംഘ ത്തിന്റെ 
നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


തരംതിരിച്ചുള്ള പട്ടിക 


-- 1. സംഘ ത്തിന്റെ നമ്പരും പേരും - തീര ദേശ ക്ഷേമ 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ. 1498 . 
2. രജിസ്ട്രേഷൻ ചെയ്ത തീയതി-- 18 - 12 - 2017 . 


തരംതിരിച്ചുള്ള പട്ടിക 
1. സം ഘ ത്തിന്റെ നമ്പരും പേരും - വട ക്കാ ഞ്ച രി 

പ്രവാസി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ആർ. 1501. 


3. മേൽവിലാസം - തീരദേശ ക്ഷേമ സഹകരണ സംഘം 

- ക്ലിപ്തം നമ്പർ ആർ. 1498, പി . ഒ. കഴിമ്പം. 
4. പ്രവർത്തന പരിധി വലപ്പാട്, നാട്ടിക പഞ്ചായത്തിലെ 

മുഴുവൻ പ്രദേശങ്ങളും. 


2. രജിസ്ട്രേഷൻ ചെയ്ത തീയതി- 18 - 12 - 2017. 


- 5. ബാധ്യത ക്ലിപ്തം. 


3. മേൽ വിലാസം - വട ക്കാ ഞ്ച രി പ്രവാസി ക്ഷേമ 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ. 1501, 
വടക്കാഞ്ചേരി പി . ഒ.- 680 590, തൃശ്ശൂർ ജില്ല . 


6. പ്രധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ക്ഷേമ ത്തിനും 

സാമൂഹ്യ പുരോഗതിക്കും. 


289 


20th MARCH 2018 ) 


CO -OPERATIVE DEPARTMENT 


പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


7. അംഗീകൃത ഓഹരി മൂലധനം 

" എ ക്ലാസ് - 100 x 10000 = 
" ബി ക്ലാസ് - 1,000 x 1000 = 
“ സി ക്ലാസ് - 10 x 10000 = 


10,00,000 
- 10 ,00, 000 
< 1,00, 000 


- ( ഹാജർ: എം . കെ . ബാബു ) 


നമ്പർ 5947 / 2016/ എ . ഇ .എൽ. 


2017 ഡിസംബർ 30 . 


ആകെ 


21,00 ,000 


8. സംഘത്തിന്റെ തരം - സാമൂഹ്യക്ഷേമം റൂൾ 15 (12 ) (1) 
9. പര മാ വധി വാങ്ങാവുന്ന കടം - പിരിഞ്ഞു കിട്ടിയ 

ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 
ആകെ തുകയുടെ നൂറ്റമ്പത് ( 150) ഇരട്ടിയായിരിക്കും. 


വിഷയം: - സമാപ്തീകരണം കാടാങ്കോട് കോ -ഓപ്പറേറ്റീവ് 

കൺ സ മർ സ്റ്റോർ ക്ലിപ് തം നമ്പർ 
പി . 1073 - രജി സ് ട്രേ ഷൻ റദ്ദ് ചെയ്ത് 
കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 
സംബന്ധിച്ച്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) 

- ( ഒപ്പ്) 
ഓഫീസ്, തൃശ്ശൂർ. 

ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


പരാമർശം: - (1 ) ഈ ആഫീസിലെ 29 - 3 - 2017 - ലെ 

ഇതേ നമ്പർ ഉത്തരവ്. 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


( 3 ) 


( 2 ) ഈ ആഫീസിലെ 18 - 12 - 2017 - ലെ 
-- ഇതേ നമ്പർ ഉത്തരവ്. 

സംഘം ലിക്വിഡേറ്ററുടെ 27 -12- 2017- ലെ 

1 -ാം നമ്പർ നടപടിക്രമം. 
( 4) പാലക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ 

(ജനറൽ) - ടെ 27 - 12 - 2017 - ലെ 1204 / 15 / 
എം . നമ്പർ കത്ത്. 


നമ്പർ ഒ - 4691 /2017 / ആർ. ഡിസ്. 2017 ഡിസംബർ 29 . 

1969 - ലെ കേരള സഹ ക ര ണ സംഘം ആക്ട് 
(1969 - ലെ 21 -ാം നമ്പർ ആക്ട്) 7 -ാം വകുപ്പനുസരിച്ച് എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന 
തെ ന്തെ ന്നാൽ തൃശ്ശൂർ ജില്ല യിൽ ത്യശ്ശൂർ താലൂക്കിൽ 
( ത പാലാ ഫീസ് പനങ്ങാട്) , ശ്രീനാരായണ പുരം വനിതാ 
സഹ ക രണ സംഘം ഇന്നേ ദിവസം പ്രസ്തുത ആകട് 
അ നു സ രിച്ച് ക്ലിപ് ത ബാധ്യതയോടു കൂടിയ ഒരു 
സഹ ക രണ സംഘ മായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു . 
( പസ്തുത വകു പ്പ നു സ രിച്ച് മേൽപ്പറഞ്ഞ സംഘ ത്തിന്റെ 
നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു . 


- തരംതിരിച്ചുള്ള പട്ടിക 


-- തികച്ചും പ്രവർത്തന രഹിതവും പുനരുദ്ധീകരണത്തിന് 
യാതൊരു സാധ്യ തയും ഇല്ലാ ത്ത തു മായ കാടാ ങ്കോട് 
- കോ - ഓപ്പറേറ്റീവ് കൺ സ മ ർ സ്റ്റോർ ക്ലിപ് തം നമ്പർ 
പി . 1073 - നെ നിറുത്തൽ ചെയ്ത് കൊണ്ട് പരാമർശം (1) 
പകാരം ഉത്തരവ് പുറപ്പെടുവിക്കു കയും 10 - 4 - 2017 - ന് 
ലിക്വി ഡേ റ്റർ ചാർജ്ജ്ടു ക്കു കയും ചെയ്തിട്ടു ണ്ട് . 
പിരി ച്ചെ ടു ക്കാൻ കഴിയാത്ത മുത ലു കൾ എഴുതി 
തള്ളുന്നതിനും കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാദ്ധ്യതകൾ 
കുറവ് ചെയ്യു ന്ന തിനും പരാമർശം ( 2 ) പ്രകാരം ഈ 
ആഫീസിൽ നിന്നും അനുമതി നൽകിയിരുന്നു . സമാപീകരണ 
നടപടികൾ സഹകരണ സംഘം നിയമം 73 ( 3 ) വകുപ്പു 
പ്രകാരം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ സംഘത്തിന്റെ 
രജി സ്പ്രേ ഷൻ കേരള സഹ ക രണ നിയ മ ത്തിലെ 74 -ാം 
വകുപ്പിന് അനുസൃതമായി റദ്ദ് ചെയ്യണമെന്നുള്ള പരാമർശം 
( 3 ) പ്രകാരമുള്ള ലിക്വിഡേറ്ററുടെ അപേക്ഷ പരാമർശം ( 4) 
പകാരം പാലക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റ ) 
ശുപാർശ ചെയ്തിരിക്കുന്നു . സമാപ്തീകരണ നടപടികൾ 
പൂർത്തീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ താഴെ പരാമർശിക്കുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


1. സംഘത്തിന്റെ നമ്പരും പേരും - ശ്രീനാരായണ പുരം 

വനിതാ സഹ ക ര ണ സംഘം ക്ലിപ്തം നമ്പർ 

ആർ. 1505 . 
2. രജിസ്ട്രേഷൻ ചെയ്ത തീയതി - 29 - 12 - 2017 . 
3. മേൽവിലാസം - ആർ. 1505, ശ്രീനാരായണപുരം വനിതാ 

സഹകരണ സംഘം ക്ലിപ്തം, 

പി . ഒ. പനങ്ങാട്- 680 665. 
4 . പ്രവർത്തന പരിധി- തൃശ്ശൂർ ജില്ലയിലെ ശ്രീനാരായണപുരം 

4, 5, 6, 7, 8, 9, 10, 11 , 12 , 13 , 14, 16 വാർഡുകൾ 

ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശങ്ങളും. 
5. ബാധ്യത ക്ലിപ്തം. 
6. പ്രധാന ഉദ്ദേശ്യം - അംഗ ങ്ങ ളുടെ ക്ഷേമ ത്തിനും 

സാമൂഹ്യ പുരോഗതിക്കും. 
അംഗീകൃത ഓഹരി മൂലധനം 
" എ ക്ലാസ് - 250 X 3000 = = 7,50,000 
" ബി ക്ലാസ് - 1,000 x 500 = = 5,00, 000 
“ സി ക്ലാസ് - 10 x 2500 = - 25,000 

ആകെ - 12 ,75 ,000 
8. സംഘത്തിന്റെ തരം - വനിത 15 ( 10 ) എ 
9. പര മാ വധി വാങ്ങാവുന്ന കടം - പിരിഞ്ഞു കിട്ടിയ 

ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തിന്റെയും 

ആകെ തുകയുടെ നൂറ്റമ്പത് ( 150) ഇരട്ടിയായിരിക്കും. 
സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) 

( ഒപ്പ്) 
ഓഫീസ്, തൃശ്ശൂർ. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


ഉത്തരവ് 


കാടാങ്കോട് കോ -ഓപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ക്ലിപ്തം 
നമ്പർ പി . 1073 - ന്റെ സമാ ഫീ ക രണം പൂർത്തീക രിച്ചു 
കൊണ്ടുള്ള ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങൾ അംഗീകരിച്ചു 
കൊണ്ട് പ്രസ്തുത സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള 
സഹകരണ സംഘം നിയമത്തിലെ 74 -ാം വകുപ്പ് പ്രകാരം 
റദ്ദ് ചെയ്തു കൊണ്ട് ഇതിനാൽ ഉത്തരവാകു ന്നു . 
ആ യത് സംബ ന്ധിച്ച് റിക്കോർ ഡു കൾ 3 വർ ഷ ക്കാലം 
സൂക്ഷിക്കേ ണ്ടതും പിന്നീട് ഈ ആഫീസിന്റെമുൻകൂർ 
അനുമതി വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് 

- ( ഒപ്പ്) 
രജിസ്ട്രാർ ( ജനറൽ) - ടെ ആഫീസ്, ജോയിന്റ് രജിസ്ട്രാർ 
പാലക്കാട്. 

( ജനറൽ). 


290 


